Kerala Gazette No. 35 dated 2nd September 2014. 
PART I 


Section iji 


COVERS 


D 


4 


പ 


ിക . 2 കി 


E KERA 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണം- എച്ച്) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 24144 ലെഗ്-എച്ച്. 2/ 2013/ നിയമം. 


തിരുവനന്തപുരം _ 2013 നവംബർ 23 . 

1935 അഗ്രഹായനം 2 . 


2013 നവംബർ 22 -ാം തീയതി കേരള ഗവർണ്ണർ വിളം ബ ര പ്പെ ടു ത്തിയ 
താഴെപ്പറയുന്ന ഓർഡിനൻസ് പൊതു ജനങ്ങളുടെ അറിവിലേക്കായി ഇതിനാൽ 
പ്രസിദ്ധപ്പെടുത്തുന്നു. 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


സി . രമണി, 


നിയമവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


35 


2013 - ലെ 55 -ാം നമ്പർ ഓർഡിനൻസ് 


ഭേദഗതി) 


2013 - ലെ കേരള സഹകരണ സംഘ (മൂന്നാം 

ഓർഡിനൻസ് 


ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിനാലാം സംവത്സരത്തിൽ കേരള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തിയത്. 

1969 - ലെ കേരള സഹകരണ സംഘ് ആക്റ്റ് വീണ്ടും 


ഭേദഗതി ചെയ്യുന്നതിനുള്ള 

ഒരു 
ഓർഡിനൻസ് 


പീഠിക . – 1969 - ലെ കേരള സഹ ക ര ണ സം ഘ ആക്റ്റ് ( 1969 - ലെ 21) 
ഇതി നു ശേഷം കാണുന്ന ആവ ശ്യ ങ്ങ ൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യു ന്നത് 
യുക്തമായിരിക്കുന്നതിനാലും ; 


കേരള സംസ്ഥാന നിയമസഭ സമ്മേളനത്തിലല്ലാത്തതിനാലും താൻ സത്വര നടപടി 
എടുക്കേണ്ടത് ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് കേരള ഗവർണ്ണർക്ക് 
ബോദ്ധ്യമായിരിക്കുന്നതിനാലും ; 


ഇപ്പോൾ, അതിനാൽ, ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം ( 1) -ാം 
ഖണ്ഡപ്രകാരം നൽകപ്പെട്ടിട്ടുള്ള അധികാരങ്ങൾ വിനിയോഗിച്ച് കേരള ഗവർണ്ണർ താഴെ 
പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു : 


1. ചുരുക്കപ്പേരും പ്രാരംഭവും. - ( 1) ഈ ഓർഡിനൻസിന് 2013 - ലെ കേരള 
സഹകരണ സംഘ (മൂന്നാം ഭേദഗതി) ഓർഡിനൻസ് എന്ന് പേര് പറയാം. 


- (2 ) ഇത് ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണ്. 


- 2. 1969 - ലെ 21 -ാം ആക്റ്റ് താൽക്കാലികമായി ഭേദഗതി ചെയ്യപ്പെടേണ്ടതാണ്. 
ഈ ഓർഡിനൻസ് നിലവിലിരിക്കുന്ന കാലത്ത് 1969 - ലെ കേരള സഹകരണ സംഘ 
ആക്ടിന് ( 1969 - ലെ 21 ) ( ഇതിനുശേഷം പ്രധാന ആക്റ്റ്എന്നാണ് പരാമർശിക്കപ്പെടുക ) 
3, 4 , 5 എന്നീ വകുപ്പുകളിൽ വിനിർദ്ദേശിച്ചിരിക്കുന്ന ഭേദഗതികൾക്ക് വിധേയമായി 
പ്രാബല്യമുണ്ടായിരിക്കുന്നതാണ്. 
- 3. 2 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്ടിലെ 2 -ാം വകുപ്പിൽ ( ഐഎ ) 
ഖണ്ഡത്തിനുപകരം താഴെപ്പറയുന്ന ഖണ്ഡം ചേർക്കേണ്ടതാണ്, അതായത്: 


- "" ( ഐ എ ) “ ജില്ലാ സഹകരണ ബാങ്ക് എന്നാൽ അതിന്റെ അംഗങ്ങൾക്കും 
വ്യക്തികൾക്കും വായ്പ നൽകു ന്ന തിന് ഫണ്ട് സമാഹരിക്കുക യെന്ന പ്രധാന 
ഉദ്ദേശ്യമുള്ളതും ഒരു റവന്യൂ ജില്ല യിൽ അധികാരിതയുള്ളതും അങ്ങനെയുള്ള 


36 


റവന്യൂ ജില്ലയിൽ ആസ്ഥാനമുള്ള ഏതൊരു തരത്തിലുംപെട്ട പ്രാഥമിക സംഘങ്ങളും 
ഫെഡറൽ സഹകരണ സംഘങ്ങളും കേന്ദ്ര സംഘങ്ങളും അതിന്റെ അംഗ ങ്ങ ൾ 
ആയുള്ളതും 18 -ാം വകുപ്പിന്റെ (1) -ാം ഉപവകുപ്പിനുള്ള ക്ലിപ്ത നിബന്ധനയിൽ 
വിനിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള നാമമാത്ര അല്ലെങ്കിൽ അസോസിയേറ്റ് അംഗങ്ങൾ ഉള്ളതുമായ 
ഒരു കേന്ദ്ര സംഘം എന്നർത്ഥമാകുന്നു ; . 


4. 18 -ാം വകുപ്പിന്റെ ഭേദഗതി. -- പ്രധാന ആക്ടിലെ 18 -ാം വകുപ്പിൽ, (1) -ാം 
ഉപ വ ക പ്പി നുള്ള മൂന്നാം ക്ലിപ് ത നി ബ ന്ധ ന യ് ക്കു ശേ ഷം , താഴെ പ റ യുന്ന 
ക്ലിഫനിബന്ധന കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 


“എന്നിരു ന്നാലും, ഒരു ജില്ലാ സഹകരണ ബാങ്കിന് അതിന്റെ പ്രവർത്തന 
പരിധിയിൽ താമസിക്കുന്ന ഏതൊരു വ്യക്തിഗത നിക്ഷേപകനെയോ ഏതൊരു 
വായ്പക്കാരനെയോ അതിന്റെ നാമമാത്ര അല്ലെങ്കിൽ അസോസിയേറ്റ് അംഗമായി 
ചേർക്കാവുന്നതാണ്. . 


- 5. 80 എ വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്ടിലെ 80 എ വകുപ്പിന്റെ (1 ) -ാം 
ഉപവകുപ്പിൽ, - 


(i) “ സംഘങ്ങളിലെ ജീവനക്കാർക്കും എന്ന വാക്കുകൾക്ക് ശേഷം, 


“ ഈ ആക്റ്റിലെ വ്യവസ്ഥകൾ പ്രകാരം രൂപീകരിച്ച ബോർഡുകളിലെ ജീവന 
ക്കാർക്കും എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്; 


(i ) “ സംഘങ്ങൾക്ക്” എന്ന വാക്കിനു ശേഷം “അല്ലെങ്കിൽ ബോർഡുകൾക്ക്” 
എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്. 


നിഖിൽ കുമാർ, 

ഗവർണ്ണർ. 


( ശരിത്തർജ്ജമ ) 


എൻ. കേശവൻ നമ്പൂതിരി, 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


